Government of Kerala 
കരള സർക്കാർ 

2010 


Reg. No . രജി നമ്പർ 
KL /TV (NY12 /2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th April 2010 
2010 Binja 27 
7th Vaisakha 1932 
1932 901001 7 


noesjo 55 


നമ്പർ 


PART III 
Public Works Department 


SHORT TENDER NOTICE 
No. BSC-1/2009- 10/DBGL 2 7th March 2010 . 

Competitive tenders in scaled covers superscribing 
the namc of work is invited for and on behalf of the 
Governor of Kerala by the Superintending 
Engincer, Buildings and Local Works South Circle . 
Thiruvananthapuram from the Registered Contractors 
of Kerala PWD Class A Category for the following 
works so as to reach this Office on or before the date 
specified . Tender will be opened at 4 . 30 p . m . 
on the date of specified by the undersigned as other 
authorized officers. Electrical should be got carried 
out only through the PWD licensed Electrical 
Contract. The Electrical work will be supervised 
measured check measured and bill passed by the 
Electrical Wing. 

Sealed tenders should be send by post 
only so as to reach the same within the prescribed 
date and time itself. 


Tender No. - 189 /SEBSC/2009- 10 . 
Name of work - CET Construction of a new 

Block for Ladies Hostel in CET Compound . 
PAC - Rs. 145 Lakh . 
EMD - Rs. 50 ,000 . 
Cost of tender form - Rs. 21,800 + VAT. 
Last date and time of receipt of tender - 

29-4 - 2010 , 4 p. m . 
Period of Completion - 12 months. 
Class of Contractor - A Class . 
Name of Division - Special Buildings Division , 

Thiruvananthapuram . 
Tender documents and other particulars can be 
obtained from this Office upto 1pm . 
one day before the tender date on application in 
writing and on payment of cost (not refundable) 
either in Cash or Money Order. Only postal tenders 
will be entertained and late tenders will be rejected . 
All other conditions are the same as those current in 
Kerala Public Works Department. 


കേരള ഗവർണ്ണർക്കുമവി ദക്ഷിണമേഖലാ 
സുപണിംഗ് എഞ്ചിനിയർ, ബിൽഡിംഗ്സ് ആൻ 
ലോകമൽ വർക്സ് , തിരുവനന്തപുരം താണ പറയുന്ന 
പ്രവൃത്തിക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പു 
കളിലെ അംഗീകത കരാറുകാരിൽ നിന്നും മത്സരാടി 
സ്ഥാനത്തിലുള്ളദർഘാസുകൾ ( പവർത്തിയുടെ പേര 
ആലേഖനം ചെയ്തിട്ടുളള കുവച്ച കവറുകളിൽ 
ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു 
സ്വീകരിക്കുന്നഅവസാന ദിവസം മുതൽ 4 മാസം വരെ 
ആയിരിക്കും. പി , ഡബ്ലിയു . ഡി , ലസൻസുളള 
ഇലക്ട്രിക്കൽ കോൺടാക്ടർമുഖന ഇലക്ട്രിക്കൽ 
പണികൾ ചെയ്യിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ 
പണികൾക്ക് നോട്ടം വഹിക്കുന്നതും അളവുകൾ 
എടുക്കുന്നതും ചെക്ക് മെഷർ ചെയ്യുന്നതും ബില്ലുകൾ 
പാ സാ രു ന്ന തും പൊതുമരാമത്ത് വകുപ്പിലെ 
ഇലക്ടിക്കൽ വിഭാഗമായിരിക്കും. 
. മുദ്രവച്ച ദർഘാസുകൾ നി ർ 8 ഷ° 8 
തീയതിയ കകം തപാൽ മുഖേന ലഭിക്കുന്നവ മാത്രം 
സ്വീകരിക്കുന്നതാണ്. 
ദർഘാസ് നമ്പർ - 189 എസ്. ഇ . ബി . 

എസ് . സി . 2009- 10. 
(പാത്തിയുടെ പേര് - തി രു വ നന്തപുരം 

എഞ്ചിനീയറിംഗ് കോളേജിൽ പെണ്കുട്ടി 
കൾക്കുവേണ്ടി ഒരു പുതിയ പോസ്ററൽ 

കെട്ടിടത്തിന്റെ നിർമ്മാണം 
അടങ്കൽ തുക - രൂപ 145 ലക്ഷം. 
നിരതഭാവം രൂപ 50,000 . 
ദർഘാസ പ്രമാണത്തിന്റെ വില - രൂപ 21, 800 + 

- വാറ , 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

- സമയവും - 29- 4- 2010, 4 മണി. 
( പവി പെയ്തു തീർക്കേണ്ട കാലാവധി - 

12 മാസം. 
കരാറുകാരുടെതരംതിരിവ് എ ക്ലാസ് . 
( പവി ചെയ്യുന്ന ഡിവിഷൻ - സ്പെഷ്യൽ 

ബിൽഡിംഗ്സ ഡിവിഷൻ, തിരുവനന്തപുരം. 
ദർഘാസ പ്രമാണം നിർദ്ദിഷം തീയതിക്ക് ഒരു 
ദിവസംമുമ്പ്ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ ആഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. 


കമ ( പ്രവൃത്തിയുടെ 

നിരത 
നമ്പർ പേരും അടങ്കൽ തുകയും ദ്രവ്യം 

- രൂപ 
ലഭ്യതയ്ക്കനുസരിച്ച് നിർദ്ദേശിക്ക 

പ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും 
ബാക്ക് ബിററു മൻ ടാങ്കർ ലോറി 
കളിലാക്കി വടകരയിലെ വയനാട 
റോഡ " സ " ഡിവിഷൻഒഫീസിനാ 
കീഴിലുള്ള വിവിധ (പവുത്തി 
സ്ഥലങ്ങളിൽ എത്തിച്ച് ഒഴിഞ്ഞ 
വീടുകളിൽ നിറച്ചു കൊടുക്കുന്ന 
പത്തി- 2010 -11 സാമ്പത്തിക 

വർഷത്തെ " - രൂപ 3 , 60 ലക്ഷം 9 ,000 
- 2 ടി ടിന്നിലടച്ച് ബീററുമൻ വടകാ 

. യിലെ വയനാട് റോഡ് സ 
ഡിവിഷൻ ഒാഫ: സി 6 ൻറ പരിധി 
യിലുളള സെക ഷൻ സാറാറിലോ 
വകുപ്പിലെ ഉദ്യോഗസ്ഥൻമാർ 
നിർദ്ദേശിക്കുന്ന സ്ഥലത്താ 
എത്തിക്കുന്ന ( പവത്തി-2010- 11 
സാമ്പത്തിക വർഷത്തേക്ക് - 
രൂപ 7 ലക്ഷം 

17,500 


ദർഘാസ് ഫാറിൻറ വില - കമനമ്പർ 1 - ന് 

രൂപ 800 + നികുതി, ( കമനമ്പർ 2 - ന് രൂപ 

1 , 400 + നികുതി, 
ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 

-- സ മയവും - 28- 4-2010 ഉച്ചയ്ക്ക് 1 മണി, 
മർ ഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

-- സമ യം - 28- 4-2310 വകുന്നേരം 4 മണി. 
കരാറുകാരുടെ യോഗ്യത . സി ക്ലാസും ഉപരിയും. 
( പവർത്തിയുടെ കാലാവധി - 31 3-2011, 


ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
g 1 ദർഘാസിനും ബാധകമായിരിക്കും, നിരതദ്രവ്യം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളുടെ പേരിൽ അധികാര 
പ്പെടുത്തിയവയായിരി ക്ക ണം . 50 രൂപയുടെമുദ്രപ്പത 
ത്തിൽ ... ർണ്ണ രൂപത്തിലുളള ( പാഥമിക ഉടമ്പടി 
അടക്കം ചെയ്യാത്ത ദർഘാസുകൾ നീ രസീക്കുന്ന 
തായിരിക്കും,കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും 
പവത്തിദിവസങ്ങളിൽഅന്വേഷിച്ചാിയാവുന്നതാണ്. 


Office of the Superintending 
Engineer, Buildings and 
Looal Works, South Circle, 
Thiruvananthapuram . 


| ( Sd ,) 
Superintending Engineer. 


എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നിരത്തം പീലാഗം, വടകർ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


ലാലുദർഘാസ് പരസ്യം 


നമ്പർ ഇഇ ഡി) .ടി .എൻ 2009-1061 2010 മാർച്ച് 23 . 

bരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ, വയനാട് റോഡ്സ ഡിവിഷൻ, വടകര, 
താഴെപ്പറയുന്ന [ പ വ ത്തി ക ൾ ക്ക് ദർഘാസുകൾ 
നിശ്ചിത യോഗ്യതയുളള അംഗീകൃത കരാറുകാരിൽ 
നിന്നുംക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ സ്വീകരി 
ക്കുന്ന അവസാന ദിവസം വന്നാം4 . 30 മണിക 
അവ തുറക്കുന്നതാണ്. 


